GOVERNMENT 
OFKERALA 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL / TV ( N )/ 634/ 2018-20 


ക 


സ് 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


2020 ആഗസ്റ്റ് 18 
18th August 2020 

1196 ചിങ്ങം 2 
2nd Chingam 1196 


നമ്പർ 


33 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ശാവണം 27 
27th Sravana 1942 


PART III 


Co -operative Department 


ക്ലെയിം നോട്ടീസ് 


വയനാട് ജില്ലാ സഹകരണ സംഘം 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) 
പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 


നമ്പർ എ.ഇ.എൽ. 5539/2015 . 


2020 ജൂലൈ 14 . 


( ഹാജർ: എം . സജീർ 


( 1 ) 


നമ്പർ എ.ഇ.എൽ. 1984/2020 . 


2020 ജൂലൈ 7 . 


വിഷയം:-സഹകരണ വകുപ്പ് - അഞ്ചുകുന്ന് പൗൾടി 

ഫാം പ്രോസസിംഗ് & മാർക്കറ്റിംഗ് സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ ഡബ്ലി യു . 132 
സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 
സംബന്ധിച്ച്. 


കൊല്ലം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ ) അവർകളുടെ 10-2-2015 - ലെ സി.ആർ.പി. 359 / 2015 - ലെ 
ഉത്തരവ് പ്രകാരം ക്യൂ . 501- ാം നമ്പർ അച്ചൻകോവിൽ 
സർവ്വീസ് സഹകരണ ബാങ്ക് ക്ലിപ്തത്തിന്റെ പ്രവർത്തനം 
സമാപ്തീകരിച്ചിട്ടുള്ളതും ടി സംഘത്തിന്റെ ലിക്വിഡേറ്ററായി 
പുനലൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) ആഫീസിലെ 
പുനലൂർ യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയമിച്ച് ഉത്തരവാകുകയും 
ചെയ്തിട്ടുള്ളതാണ്. ആയതിനാൽ ടി സംഘത്തിൽ നിന്നും 
ആർക്കെങ്കിലും എന്തെങ്കിലും തുക കിട്ടാനുണ്ടെങ്കിൽ ആ 
വിവരം ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 
രണ്ടുമാസത്തിനകം എന്നെ നേരിട്ടോ ചുമതലപ്പെടുത്തിയ 
ഏജന്റ് മുഖാന്തിരമോ അറിയിക്കേണ്ടതാണെന്നുള്ള വിവരം 
ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 

( ഒപ്പ് ) 
ലിക്വിഡേറ്റർ, 
ക 501 -ാം നമ്പർ 
അച്ചൻകോവിൽ സർവ്വീസ് 

സഹകരണ ബാങ്ക് ക്ലിപ്തം , 
പുനലൂർ, 

പുനലൂർ യൂണിറ്റ് ഇൻസ്പെക്ടർ. 


സൂചന :-( 1 ) മാന ന്ത വാടി അ സി സ്റ്റന്റ് രജി സ് ടാർ 

( ജനറൽ )-ടെ 17-3-2020 - ലെ പി 827/2017 ( 33 ) 
നമ്പർ കത്തും വകുപ്പ് 66 പ്രകാ ര മുള്ള 
റിപ്പോർട്ടും. 


( 2 ) ഈ ആഫീസിലെ 11-5-2020 - ലെ ഇതേ നമ്പർ 

രജിസ്ട്രേഡ് നോട്ടീസുകൾ. 


മാനന്തവാടി താലൂക്കിൽ അഞ്ചുകുന്ന് ആസ്ഥാനമായി 
പ വർത്തിച്ചു വന്നി രുന്ന അഞ്ചു കു ന്ന് പൗൾടി 
പ്രോസസിംഗ് & മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം 


00 


Gaz . No. 33 / 2020 / DTP ( Co - operative ) . 


227 


18th AUG . 2020] 


CO -OPERATIVE DEPARTMENT 


112 


(2 ) 


നമ്പർ എ.ഇ.എൽ. 1986 2020. 


2020 ജൂലൈ 7 . 


വിഷയം:-സഹകരണ വകുപ്പ്- കരിമ്പിൽ എസ്.സി / 

എസ്.റ്റി . ലേബർ കോൺടാക്ട് സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ ഡബ്ലി യു . 192 
സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 
സംബന്ധിച്ച്. 


സൂചന :-( 1) മാന ന്ത വാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ 

( ജനറൽ )-ടെ 7-3-2020 - ലെ പി 827 2017 ( 27 ) 
നമ്പർ കത്തും വകുപ്പ് 66 പ്രകാരമുള്ള 
റിപ്പോർട്ടും, 


( 2 ) ഈ ആഫീസിലെ 14-5-2020 - ലെ ഇതേ നമ്പർ 

രജിസ്ട്രേഡ് നോട്ടീസുകൾ. 


പന മ രം 


സഹ ക രണ 


നമ്പർ ഡബ്ലിയു . 132 നിരവധി വർഷങ്ങളായി പ്രവർത്തന 
രഹിതമായതിനെ തുടർന്ന് മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ )-ടെ 25-9-2019 - ലെ എം / 827 / 2017 ( 33 ) നമ്പർ ഉത്തരവ് 
പ്രകാരം സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരമുള്ള ഒരു 
പരി ശാ ധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കു ന്ന തിന് 
ആ ആ ഫീ സില 

പ ന മ രം യൂണിറ്റ് ഇൻസ്പെക്ടറെ 
നിയോഗിച്ചിരുന്നു . അത് പ്രകാരം യൂണിറ്റ് ഇൻസ്പെക്ടർ 
പരി ശാ ധന നടത്തി സൂചന ( 1 ) പ്രകാരം റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടു ണ്ട് . ടി റിപ്പോർട്ടിൽ സംഘം യാതൊരു 
( പവർത്ത ന ങ്ങളും നട ത്തു ന്നി ല്ലാ യെന്നും സംഘ ത്തിൽ 
അവസാനമായി തെരഞ്ഞെടുപ്പ് നടത്തിയത് 10-5-1993 -നാണെന്നും 
ആനി കാക്കനാട്ട് മുതൽ 9 പേരെ തെരെഞ്ഞെടുത്തുവെന്നും ടി 
ഭരണ സമിതി അംഗങ്ങൾക്ക് സംഘം സംബന്ധിച്ച് മുഴുവൻ 
റിക്കാർഡുകൾ സഹിതം പരിശോധന ഉദ്യോഗസ്ഥൻ മുമ്പാകെ 
ഹാജരാകുന്നതിന് നിർദ്ദേശിച്ച് നോട്ടീസ് നൽകിയതിൽ കുറച്ച് 
പേർ ഹാജ രായി ചെമാഴി നൽകി യ തിൽ ഭ ര ണ സമിതി 
അംഗമാണെന്നോ സംഘം പ്രവർത്തിച്ചതോ അറിഞ്ഞിരുന്നില്ല . 
എന്നും മൊഴി നൽകിയെന്നും സംഘ ത്തിന് ഇപ്പോൾ 
ഭരണ സമിതിയോ ജീവനക്കാരോ ആഫീസോ ഇല്ല എന്നും 
നിലവിൽ യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നും 
സംഘത്തിൽ നാളിതുവരെ ആഡിറ്റും നടത്തിയിട്ടില്ല എന്നും 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

ഇപ്പോൾ യാതൊരു പ്രവർത്തനവും ഇല്ലാത്ത ടി സംഘം 
പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത 
സാഹച ര്യ മാണ് ഉള്ള തെന്നും ആയതിനാൽ ടി സംഘം 
സമാപ്തീകരിക്കുന്നതാണ് ഉചിതമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ 
അഞ്ചുകുന്ന് പൗൾട്രി ഫാം പ്രോസസിംഗ് & മാർക്കറ്റിംഗ് 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ലിയു . 132 സമാപീകരണ 
നട പ ടികൾ സ്വീക രിക്കാ വു ന്ന താ ണെന്ന് മാന ന്ത വാടി 
അസി . രജിസ്ട്രാർ ( ജനറൽ ) സൂചന ( 1 ) പ്രകാരം ശുപാർശ 
ചെയ്തിട്ടു ണ്ട് . 

സമാ പ് തീക രി ക്കു വാൻ വല്ല 
ആക്ഷേപവും ഉണ്ടങ്കിൽ ആയത് ബോധിപ്പിക്കുന്നതിന് 

ബാങ്കായ മുൻ ജില്ലാ സഹ ക രണ ബാങ്ക് 
(ഇപ്പോൾ കേരള സഹകരണ ബാങ്ക് ) നോടും മാനന്തവാടി 
സർക്കിൾ സഹകരണ യൂണിയനോടും അഭിപ്രായം ആരാഞ്ഞ് 
കൊണ്ട് സൂചന ( 2 ) പ്രകാരം നോട്ടീസ് നൽകിയിരുന്നതും 
എന്നാൽ ടി നോട്ടീസ് പ്രകാരം യാതൊരു മറുപടിയും 
ലഭ്യമായിട്ടില്ലാത്തതുമാണ്. മേൽ സാഹചര്യത്തിൽ താഴെ 
പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


സംഘം 


ധന സഹായ 


മാന ന്ത വാടി താലൂ ക്കിൽ 

ക രി മ്പിൽ 
ആസ്ഥാനമായി രൂപീകൃതമായ കരിമ്പിൽ എസ് . സി . എസ്. റ്റി . 
ലേബർ കോൺടാക്റ്റ് ട് 

സംഘം ക്ലിപ്തം 
നമ്പർ ഡബ്ലിയു . 192 നിരവധി വർഷങ്ങളായി പ്രവർത്തന 
രഹിതമായതിനെ തുടർന്ന് മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ )-ടെ 25-9-2019 - ലെ എം 827 / 2017 ( 31 ) നമ്പർ ഉത്തരവ് 
പ്രകാരം സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരമുള്ള ഒരു 
പരി ശാ ധ ന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കു ന്ന തിന് 
ആ ആ ഫീ സില 

പന മരം യൂണിറ്റ് ഇൻസ്പെക്ടറെ 
നിയോഗിച്ച് ഉത്തരവായിരിക്കുന്നു . അന്വേഷണ ഉദ്യോഗസ്ഥൻ 
പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത് 
പ്രകാരം സംഘം യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ല 
എന്നും സംഘ ത്തിൽ അവ സാ ന മാ യി തെര ഞ്ഞെ ടുപ്പ് 
നടത്തിയത് 20 -7-1995 -നാണെന്നും ടി തെരഞ്ഞെടുപ്പിൽ 
എൻ . ആർ . അണ്ണൻ മുതൽ 9 പേർ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു 
വെന്നും മേൽ പറഞ്ഞ ഭരണ സമിതിയംഗങ്ങൾക്ക് നേരിട്ട് 
ഹാജരായി തെളിവ് നൽകാൻ പരശോധനാ ഉദ്യോഗസ്ഥൻ 
നോട്ടീസ് നൽകിയെങ്കിലും ആയ തിൽ കെ . ശ്രീധരൻ, 
എൻ . ആർ. അണ്ണൻ എന്നിവർ ഹാജരായി മൊഴി നൽകിയതിൽ 
1995-98 - ന് ശേഷം ഭരണ സമിതി ചുമതല ഏറ്റിട്ടുണ്ടെന്നും 
സംഘത്തിന് സ്ഥിരം സെക്രട്ടറി നിലവിലുണ്ടായിരുന്നുവെന്നും 
സർക്കാർ ധനസഹായം ലഭിച്ചിട്ടുണ്ട് എന്നും സംഘത്തിന്റെ 
പേരിൽ കരിമ്പിൽ എന്ന സ്ഥലത്ത് 35 സെന്റ് സ്ഥലവും 
കെട്ടിടവും ഉണ്ട് എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാനന്തവാടി 
ആഡിറ്റ് അസി . രജി സ് ടാർ നൽകിയ കത്ത് ( പകാരം 
സംഘത്തിൽ 2016-17 വരെയുള്ള ആഡിറ്റ് നടത്തിയിട്ടുണ്ട് അത് 
( പ് കാരം 3 84 , 000 ഓഹരി യി ന ത്തിലും ? 5, 55,000 
സർക്കാർ സബ്സിഡി, ഗ്രാന്റ് ഇനത്തിലും ബാക്കി നിൽപ്പുണ്ട് 
എന്നും നിലവിൽ യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ല 
എന്നുള്ള കാര്യവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്രകാരം 
പ്രവർത്തിക്കാത്ത ടി സംഘം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു 
സാധ്യതയും ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ആയതി 
നാൽ ടി സംഘം സമാപ്തീകരിക്കുന്നതാണ് ഉചിതമെന്നും 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കരിമ്പിൽ എസ് . സി . എസ്. റ്റി . ലേബർ കോൺടാക്ട് 
സഹ ക രണ സംഘം ക്ലിപ് തം നമ്പർ ഡബ്ളിയു 192 
സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്ന് 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) സൂചന 
പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. സംഘം സമാപ്തീകരിക്കാൻ 
വല്ല ആക്ഷേപവും ഉണ്ടെങ്കിൽ ആയത് ബോധിപ്പിക്കുന്നതിന് 
ധനസഹായ ബാങ്കായ മുൻ ജില്ലാ സഹകരണ ബാങ്ക് (ഇപ്പോൾ 
കേരള സഹകരണ ബാങ്ക്)-നോടും മാനന്തവാടി സർക്കിൾ 


ഉത്തരവ് 


1969 - ല 


സഹ ക രണ 


സഹകരണ നിയമം വകുപ്പ് 71 ( 1 ) (പ്രകാരം 
അഞ്ചുകുന്ന് പൗൾട്രി ഫാം പാസസിംഗ് & മാർക്കറ്റിംഗ് 

സംഘം ക്ലിപ്തം നമ്പർ ഡബ്ലി യു . 132 - ന്റെ 
പ്രവർത്തനം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് 
സഹകരണ നിയമം 72 ( 1 ) പ്രകാരം മാനന്തവാടി അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ( ജനറൽ) ആഫീസിലെ പനമരം യൂണിറ്റ് ഇൻസ്പെ 
ക്ടറെ സംഘം ലിക്വിഡേറ്റർ ആയി നിയമിച്ചുകൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ 
സംഘത്തിന്റെ കടധനപ്പട്ടിക തയ്യാറാക്കേണ്ടതും സംഘത്തിലെ 
സകല മുതലുകളും റിക്കാർഡുകളും ഏറ്റെടുക്കേണ്ടതും 
ഏറ്റെടുത്ത മുതലുകളുടെയും റിക്കാർഡുകളും പട്ടികയുടെ ഒരു 
പകർപ്പ് ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ 
ഉത്തരവ് തീയതി മുതൽ 6 മാസത്തിനകം സമാപ്തീകരണ 
നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


228 


18th AUG . 2020] 


CO - OPERATIVE DEPARTMENT 


113 


സഹകരണ യൂണിയനോടും അഭിപ്രായം ആരാഞ്ഞ് കൊണ്ട് 
സൂചന ( 2 ) പ്രകാരം നോട്ടീസ് നൽകിയിരുന്നു . എന്നാൽ 
ആയതിന് നാളിതുവരെ യാതൊരു മറുപടികളും ലഭ്യമായിട്ടില്ല . 
മൽ സാഹ ച ര്യ ത്തിൽ 

പറ യുന്ന ഉത്ത ര വ് 
പുറപ്പെടുവിക്കുന്നു . 


താ ഴ 


ഉത്തരവ് 


1969 - ല 


സഹകരണ നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം 
കരിമ്പിൽ എസ് . സി . എസ്. റ്റി . ലേബർ കോൺടാക്ട് 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 192 -ന്റെ 
പ്രവർത്തനം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് 
സഹകരണ നിയമം 72 ( 1 ) പ്രകാരം മാനന്തവാടി അസിസ്റ്റന്റ് 
രജി സ് ടാർ ( ജ നറൽ ) ആഫീസിലെ പന മരം യൂണിറ്റ് 
ഇൻസ്പെക്ടറെ സംഘം ലിക്വിഡേറ്റർ ആയി നിയമിച്ചുകൊണ്ട് 
ഇതിനാൽ ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന 
കാലത്തെ സംഘത്തിന്റെ കടധനപ്പട്ടിക തയ്യാറാക്കേണ്ടതും 
സംഘ ത്തിലെ 

മുത ലു കളും റിക്കാർഡുകളും 
ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്ത മുതലുകളുടെയും റിക്കാർഡുകളും 
പട്ടികയുടെ ഒരു പകർപ്പ് ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതും 
ലിക്വിഡേറ്റർ ഈ ഉത്തരവ് തീയതി മുതൽ 6 മാസത്തിനകം 
സമാ പ് തീ ക രണ നടപടികൾ പൂർത്തീക രിച്ച് റിപ്പോർട്ട് 
സമർപ്പിക്കേണ്ടതുമാണ്. 


നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ആരും തന്നെ ഹാജരായി 
തെളിവ് നൽകിയില്ല . മാനന്തവാടി ആഡിറ്റ് അസി . രജിസ്ട്രാർ 
നൽകിയ കത്ത് പ്രകാരം സംഘത്തിൽ 2015-16 വരെയുള്ള 
ആഡിറ്റ് നടത്തിയിട്ടുണ്ട് എന്നും അത് പ്രകാരം 1 28,450 
ഓഹരി ബാക്കി നിൽപ്പുണ്ട് എന്നും നിലവിൽ യാതൊരു 
പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 
അപ്രകാരം പ്രവർത്തിക്കാത്ത ടി സംഘം പുനരുജ്ജീവിപ്പിക്കാൻ 
യാതൊരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും 
ആയ തി നാൽ ടി സംഘം സമാ പ് തീ ക രി ക്കു ന്ന താണ് 
ഉചിതമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ പനമരം പൗൾട്രി ഫാം പാസസിംഗ് & 
മാർക്കറ്റിംഗ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 149 
സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്ന് 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) സൂചന 
പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ 
സംഘം സമാപ്തീകരിക്കാൻ വല്ല ആക്ഷേപവും ഉണ്ടെങ്കിൽ 

ബോധിപ്പിക്കു ന്ന തിന് ധന സ ഹായ 
മുൻ ജില്ലാ സഹകരണ ബാങ്ക് (ഇപ്പോൾ കേരള സഹകരണ 
ബാങ്ക്) നോടും 

മാന ന്ത വാടി സർക്കിൾ 
യൂണിയനോടും അഭിപ്രായം ആരാഞ്ഞ് കൊണ്ട് നോട്ടീസ് 
സൂചന ( 2 ) പ്രകാരം നൽകിയിരുന്നു . എന്നാൽ ആയതിന് 
നാളിതുവരെ യാതൊരു മറുപടികളും ലഭ്യമായിട്ടില്ല . മേൽ 
സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


സക ല 


ആ യത് 


ബാങ്കായ 


സഹ ക രണ 


( 3 ) 


നമ്പർ എ.ഇ.എൽ. 1987/2020 . 


2020 ജൂലൈ 7 . 


ഉത്തരവ് 


വിഷയം:-സഹകരണ വകുപ്പ്- പനമരം പൗൾട്രി ഫാം 

പാസസിംഗ് & മാർക്കറ്റിംഗ് സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 149 
സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 
--സംബന്ധിച്ച് . 


സംഘം 


സൂചന:-( 1 ) മാന ന്ത വാടി അ സി സ്റ്റന്റ് രജി സ് ടാർ 

( ജനറൽ )-ടെ 7-3-2020 - ലെ പി 827/2017 ( 31 ) 
നമ്പർ കത്തും വകുപ്പ് 66 പ്രകാരമുള്ള 
റിപ്പോർട്ടും. 


1969 - ലെ സഹകരണ നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം പനമരം 
പൗൾട്രി ഫാം പ്രോസസിംഗ് & മാർക്കറ്റിംഗ് സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 149 -ന്റെ പ്രവർത്തനം 
സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹകരണ 
നിയമം 72 ( 1 ) പ്രകാരം മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ 
( ജനറൽ ) ആഫീസിലെ പനമരം യൂണിറ്റ് ഇൻസ്പെക്ടറെ 

ലിക്വിഡേറ്റർ ആയി നിയമിച്ചുകൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ 
സംഘത്തിന്റെ കടധനപ്പട്ടിക തയ്യാറാക്കേണ്ടതും സംഘത്തിലെ 
സകല മുതലുകളും റിക്കാർഡുകളും ഏറ്റെടുക്കേ ണ്ടതും 
ഏറ്റെടുത്ത മുതലുകളുടെയും റിക്കാർഡുകളും പട്ടികയുടെ ഒരു 
പകർപ്പ് ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ 
ഉത്തരവ് തീയതി മുതൽ 6 മാസത്തിനകം സമാപ്തീകരണ 
നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


( 2 ) ഈ ആഫീസിലെ 14-5-2020 - ലെ ഇതേ നമ്പർ 

രജിസ്ട്രേഡ് നോട്ടീസുകൾ, 


സഹകരണ 


149 


നമ്പർ എ.ഇ.എൽ. 1985 2020. 


2020 ജൂലൈ 7 . 


മാന ന്ത വാടി താലൂക്കിൽ പന മരം ആസ്ഥാന മായി 
രൂപീകൃതമായ പനമരം പൗൾട്രി ഫാം പ്രോസസിംഗ് & മാർക്കറ്റിംഗ് 

സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 
നിരവധി വർഷങ്ങളായി പ്രവർത്തന രഹിതമായതിനെ തുടർന്ന് 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ( ജനറൽ)-ടെ 25-9-2019 - ലെ 
എം / 827 / 2017 ( 31 ) നമ്പർ ഉത്തരവ് പ്രകാരം സഹകരണ നിയമം 
വകുപ്പ് 66 പ്രകാരമുള്ള ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് 
സമർപ്പിക്കു ന്ന തിന് ആ ആഫീസിലെ പന മരം യൂണിറ്റ് 
ഇൻസ്പെക്ടറെ നിയോഗിച്ച് ഉത്തരവായിരിക്കുന്നു . അന്വേഷണ 
ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. 
ടി റിപ്പോർട്ടിൽ സംഘം യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ല 
എന്നും സംഘ ത്തിൽ അവ സാ ന മായി തെര ഞ്ഞെ ടുപ്പ് 
നടത്തിയത് 20-6-1993 നാണെന്നും ടി തെരഞ്ഞെടുപ്പിൽ 
അണ്ണൻ സി . സി . മുതൽ 9 പേർ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു 
വെന്നും പിന്നീട് ടി ഭരണ സമിതിയുടെ കാലാവധിക്ക് ശേഷം 
യാതൊരു ഭരണ സമിതിയോ അഡ്മിനിസ്ട്രേറ്റർ ഭരണമോ 
ഉണ്ടായിട്ടില്ല എന്നും സംഘത്തിന് ആഫീസോ ജീവനക്കാരോ 
ഇല്ല എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേൽ പറഞ്ഞ ഭരണ 
സമിതിയംഗ ങ്ങൾ നേരിട്ട് ഹാജരായി തെളിവ് നൽകാൻ 


വിഷയം: സഹകരണ വകുപ്പ് വെള്ളമുണ്ട് റബ്ബർ & 

അഗ്രിക്കൾച്ചറൽ മാർക്കറ്റിംഗ് സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ ഡബ് ളി യു . 144 
സമാപ്തീകരണ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് 
-സംബന്ധിച്ച്. 


സൂചന:-( 1 ) മാന ന്ത വാടി അ സി സ്റ്റന്റ് രജി സ് ടാർ 

( ജനറൽ)-ടെ 7-3-2020 - ലെ പി / 827 / 2017 ( 30 ) 
നമ്പർ കത്തും വകുപ്പ് 66 പ്രകാ ര മുള്ള 
റിപ്പോർട്ടും. 


( 2 ) ഈ ആഫീസിലെ 11-5-2020 - ലെ ഇതേ നമ്പർ 

രജിസ്ട്രേഡ് നോട്ടീസുകൾ. 


229 


18th AUG . 2020] 


CO -OPERATIVE DEPARTMENT 


114 


സംഘം 


പ ര 


ഭരണ 


നടന്ന 


മാനന്തവാടി താലൂക്കിൽ വെള്ളമുണ്ട് 

ആസ്ഥാനമായി 

ലിക്വിഡേറ്റർ ആയി നിയമിച്ചുകൊണ്ട് ഇതിനാൽ 
രൂപീകരിച്ച വെള്ളമുണ്ട റബ്ബർ & അഗ്രിക്കൾച്ചറൽ മാർക്കറ്റിംഗ് ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 144 നിരവധി 

സംഘത്തിന്റെ കടധനപ്പട്ടിക തയ്യാറാക്കേണ്ടതും സംഘത്തിലെ 
വർ ഷ ങ്ങ ളായി പ്രവർത്തന രഹിത മാ യ തിനെ തുടർന്ന് 

സകല മുതലുകളും റിക്കാർഡുകളും ഏറ്റെടു ക്കേ ണ്ടതും 
മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ )-ടെ 25-9-2019 - ലെ 
എം / 827 / 2017 ( 30 ) നമ്പർ ഉത്തരവ് പ്രകാരം സഹകരണ നിയമം 

ഏറ്റെടുത്ത് മുതലുകളുടെയും റിക്കാർഡുകളും പട്ടികയുടെ ഒരു 
വകുപ്പ് 66 പ്രകാരമുള്ള ഒരു പരിശോധന നടത്തി റിപ്പോർട്ട് 

പകർപ്പ് ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ 
സമർപ്പിക്കുന്നതിന് ആ ആഫീസിലെ മാനന്തവാടി യൂണിറ്റ് 

ഉത്തരവ് തീയതി മുതൽ 6 മാസത്തിനകം സമാപ്തീകരണ 
ഇൻസ്പെക്ടറെ നിയോഗിച്ച് ഉത്തരവായിരിക്കുന്നു . അന്വേഷണ 

നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 
ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തി 7-3-2020 - ന് റിപ്പോർട്ട് 
സമർപ്പിച്ചിട്ടു ണ്ട് . ടി റിപ്പോർട്ടിൽ സംഘം യാതൊരു 
( പവ ർ ത്ത ന ങ്ങളും നട ത്തു ന്നില്ല എന്നും സംഘ ത്തിൽ നമ്പർ എ.ഇ.എൽ. 988 2020. 

2020 ജൂലൈ 8 . 
അവസാനമായി തെരഞ്ഞെടുപ്പ് നടത്തിയത് 10-11-1999 - ൽ 
ആണന്നും അസീസ് പൂ ന ത്തി ക്ക ണ്ടി മുതൽ 

വിഷയം:-സഹകരണ വകുപ്പ് - പള്ളിക്കുന്ന് ലേബർ 
തെര ഞ്ഞ ടു ക്ക പ്പെ ട്ടി രു ന്നു വെന്നും, ടി ഭരണ സമിതി 

കോൺടാക്ട് സഹകരണ സംഘം ക്ലിപ്തം 
അംഗ ങ്ങ ളുടെ പേർ മാത്രമാണ് ലഭ്യമാ യതെന്നും, മേൽ 

നമ്പർ ഡബ് ളി യു . 101 - സമാ പ് തീക രണ 
വിലാസം അറി യാ ത്ത തിനാൽ ടിയാളുകൾക്ക് നോട്ടീസ് 

ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
നൽകു വാൻ ക ഴി ഞ്ഞില്ല എന്നും, സംഘ ത്തിന് 
സമിതിയോ ജീവനക്കാരോ ആഫീസോ ഇല്ല എന്നും നിലവിൽ 

സൂചന :-( 1 ) മാന ന്ത വാടി അ സി സ്റ്റന്റ് രജി സ് ടാർ 
യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നും സംഘത്തിൽ 

( ജനറൽ )-ടെ 7-3-2020 - ലെ പി 827/2017 ( 35 ) 
അവസാന ആഡിറ്റ് നടത്തിയത് 2008-09 വരെയാണെന്നും അത് 

നമ്പർ കത്തും വകുപ്പ് 66 പ്രകാരമുള്ള 
പകാരം ? 1,08,000 സർക്കാർ ഓഹരി ബാക്കി നിൽപ്പുണ്ട് 

റിപ്പോർട്ടും. 
എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

( 2 ) ഈ ആഫീസിലെ 14-5-2020 - ലെ ഇതേ നമ്പർ 
സംഘത്തിൽ വൻ സാമ്പത്തിക ക്രമക്കേട് 
തിനെ തുടർന്ന് സഹകരണ നിയമം വകുപ്പ് 65 ഉപകാരം 

രജിസ്ട്രേഡ് നോട്ടീസുകൾ. 
അന്വേഷണം നടത്തുകയും സംഘത്തിന് വന്ന നഷ്ടം വകുപ്പ് 

മാന ന്ത വാടി താലൂക്കിൽ പന മരം പഞ്ചാ യ ത്തിൽ 
68 ( 2 ) പ്രകാരം സർചാർജ്ജ് ചെയ്ത് റവന്യൂ റിക്കവറി ആയി 

പള്ളിക്കുന്ന് ആസ്ഥാന മായി രൂപീകൃതമായ പള്ളിക്കുന്ന് 
? 2,66,701 പിരിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും പരിശോധനാ 

ലേബർ കോൺടാക്ട് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യാതൊരു 

ഡബ്ളി യു . 101 നിര വധി വർഷ ങ്ങ ളായി പ്രവർത്ത ന 
( പവർത്തനവും ഇല്ലാത്ത ടി സംഘം പുനരുജ്ജീവിപ്പിക്കാൻ 
യാതൊരു സാധ്യതയും ഇല്ലാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും 

രഹിതമായതിനെ തുടർന്ന് മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ 
ആയതിനാൽ ടി സംഘം സമാപീകരിക്കുന്നതാണ് ഉചിതമെന്നും 

( ജനറൽ )-ടെ 25-9-2019 - ലെ എം } 827/2017 ( 35 ) നമ്പർ ഉത്തരവ് 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ പകാരം സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരമുള്ള ഒരു 
വെള്ളമുണ്ട റബ്ബർ & അഗ്രിക്കൾച്ചറൽ മാർക്കറ്റിംഗ് സഹകരണ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കു ന്ന തിന് ആ 
സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു .144 സമാപീ ക രണ ആഫീസിലെ പനമരം യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയോഗിച്ച് 
നട പടികൾ സ്വീകരിക്കാ വു ന്ന താണെന്നും മാന ന്ത വാടി 

ഉത്തരവായിരിക്കുന്നു . യൂണിറ്റ് ഇൻസ്പെക്ടർ പരിശോധന 
അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) സൂചന ( 1 ) പ്രകാരം 

നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ടി റിപ്പോർട്ട് പ്രകാരം 
ശുപാർശ ചെയ്തിട്ടുണ്ട്. സംഘം സമാപ്തീകരിക്കാൻ വല്ല 

സംഘം യാതൊരു പ്രവർത്തനങ്ങളും നടത്തുന്നില്ല എന്നും 
ആക്ഷേപവും ഉണ്ടങ്കിൽ ആയത് 

ബോധിപ്പിക്കു ന്നതിന് 
ധനസഹായ ബാങ്കായ മുൻജില്ലാ സഹകരണ ബാങ്ക് (ഇപ്പോൾ 

സംഘ ത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത് എന്നാണെന്നും 
കേരള സഹകരണ ബാങ്ക്) നോടും മാനന്തവാടി സർക്കിൾ 

അറിയില്ല എന്നും സംഘത്തിന് ആഫീസോ ജീവനക്കാരോ 
സഹകരണ യൂണിയനോടും അഭിപ്രായം ആരാഞ്ഞ് കൊണ്ട് ഇല്ല എന്നും മാനന്തവാടി ആഡിറ്റ് അസി. രജിസ്ട്രാർ നൽകിയ 
സൂചന ( 2 ) പ്രകാരം നോട്ടീസ് നൽകിയിട്ടുള്ളതും. എന്നാൽ കത്ത് പ്രകാരം സംഘത്തിൽ നാളിതുവരെ ആഡിറ്റ് നടത്തിയിട്ടില്ല. 
ടി നോട്ടീസ് യാതൊരു മറുപടിയും ലഭ്യമായിട്ടില്ലാത്തതുമാണ്. എന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്രകാരം പ്രവർത്തിക്കാത്ത 
മൽ സാഹ ചര്യ ത്തിൽ 

പറ യു ന്ന 

സംഘം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത 
പുറപ്പെടുവിക്കുന്നു . 

സാഹചര്യമാണ് ഉള്ളതെന്നും ആയതിനാൽ സംഘം സമാപ്തീ 
ഉത്തരവ് 

കരിക്കു ന്ന താണ് ഉചിതമെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് 

ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പള്ളിക്കുന്ന് ലേബർ 
സഹകരണ നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം 

കോൺടാക്ട് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 
വെള്ളമുണ്ട റബ്ബർ & അഗ്രിക്കൾച്ചറൽ മാർക്കറ്റിംഗ് സഹകരണ 

101 സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും 
സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 144 - ന്റെ പ്രവർത്തനം 
സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹകരണ 

മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ ) സൂചന ( 1 ) 
നിയമം 72 ( 1 ) പ്രകാരം മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ 

പ്രകാരം ശുപാർശ ചെയ്തിട്ടുണ്ട്. മേൽ സാഹചര്യത്തിൽ 
( ജനറൽ ) ആഫീസിലെ മാനന്തവാടി യൂണിറ്റ് ഇൻസ്പെക്ടറെ സംഘം സമാപ്തീകരിക്കാൻ 

വല്ല ആക്ഷേപവും ഉണ്ടെങ്കിൽ 
230 


താഴ 


ഉത്ത ര വ് 


1969 - ല 


18th AUG . 2020 ] 


CO -OPERATIVE DEPARTMENT 


115 


ആ യത് 


ബാങ്കായ 


സംഘം 


സഹ ക രണ 


ബോധിപ്പിക്കു ന്ന തിന് ധന സ ഹായ 
മുൻജില്ലാ സഹകരണ ബാങ്ക് (ഇപ്പോൾ കേരള സഹകരണ 
ബാങ്ക് ) നോടും മാന ന്ത വാടി സർക്കിൾ 
യൂണിയനോടും അഭിപ്രായം ആരാഞ്ഞ് കൊണ്ട് സൂചന ( 2 ) 
പ്രകാരം നോട്ടീസ് നൽകിയിരുന്നു . എന്നാൽ ടി നോട്ടീസ് 
യാതൊരു മറുപടിയും ലഭ്യമായിട്ടില്ലാത്തതുമാണ്. മേൽ 
സാഹചര്യത്തിൽ താഴെ പറയുന്ന ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


( ജനറൽ ) ആഫീസിലെ പനമരം യൂണിറ്റ് ഇൻസ്പെക്ടറെ 

ലിക്വിഡേറ്റർ ആയി നിയമിച്ചു കൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ ചുമതല ഏൽക്കുന്ന കാലത്തെ 
സംഘത്തിന്റെ കടധനപ്പട്ടിക തയ്യാറാക്കേണ്ടതും, സംഘത്തിലെ 
സകല മുതലുകളും റിക്കാർഡുകളും ഏറ്റെടുക്കേണ്ടതും 
ഏറ്റെടുത്ത മുതലുകളുടെയും റിക്കാർഡുകളും പട്ടികയുടെ ഒരു 
പകർപ്പ് ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതും ലിക്വിഡേറ്റർ ഈ 
ഉത്തരവ് തീയതി മുതൽ 6 മാസത്തിനകം സമാപ്തീകരണ 
നടപടികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുമാണ്. 


ഉത്തരവ് 


1969 - ല 


സഹകരണ നിയമം വകുപ്പ് 71 ( 1 ) ( പകാരം 
പന മരം പള്ളിക്കുന്ന് ലേബർ കോൺടാക്ട് സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ ഡബ്ളിയു . 101 - ന്റെ പ്രവർത്തനം 
സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കുന്നതിന് സഹകരണ 
നിയമം 72 ( 1 ) പ്രകാരം മാനന്തവാടി അസിസ്റ്റന്റ് രജിസ്ട്രാർ 


സഹകരണസംഘം 
ജോയിന്റ് രജിസ്ട്രാർ 
( ജനറൽ ) ആഫീസ് , 
വയനാട്. 


( ഒപ്പ് ) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ ) . 


Gaz . No. 33 / 2020 / DTP ( Co - operative ) . 


231 


